Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No . KERBIL /2012/45073 
dated 5 - 9 - 2012 with RNI 

Reg . No . രജി. നമ്പർ 
KLITV ( N ) /634/2012- 14 


GOVERN 


കര 


രള സർക 


ക്കോർ , 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No. 


Vol . II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


17th December 2013 
2013 ഡിസംബർ 17 
26th Agrahayana 1935 
1935 അഗ്രഹായനം 26 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 

ലേലപ്പരസ്യം 


താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. പ്രസ്തുത വ്യക്തി 
ലേലം/ ടെണ്ടർ തുകയും വിൽപ്പനനികുതിയും അപ്പോൾത്തന്നെ 
ഒടുക്ക് വരുത്തേണ്ടതാണ്. ലേലദിവസം പൊതു അവധിയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്ത് ലേലം 
- നടക്കുന്നതാണ്. 


നമ്പർ എ3- 9404 / 2004 . 


| 2013 നവംബർ 21. 


കമ 


നിരതദ്രവ്യം 


വാഹന നമ്പർ, 

മോഡൽ 


നമ്പർ 


3 , 000 


KL - 3E -5363 ( 1999 മോഡൽ) 
അംബാസിഡർ കാർ ( ഡീസൽ) 


- 2 


2, 500 


KL - 03M- 4142 ( 2005 മോഡൽ) 
അംബാസിഡർ കാർ ( പട്രോൾ) 


- 3 


1, 000 


KL -03 I ( 1989 മോഡൽ) 
- അംബാസിഡർ കാർ ( ഡീസൽ) 


- ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 19 - 10 - 2013 - ലെ എൽ.ആർ. 
( ജി3 ) 38869 / 13 -ാം നമ്പർ ഉത്തരവുപ്രകാരം പത്തനംതിട്ട 
ജില്ലാ കളക്ടറുടെ അധീനതയിലുള്ള ചുവടെ പരാമർശിക്കുന്ന 
3 വാഹനങ്ങൾ 8 - 1 - 2014 രാവിലെ 11 മണിക്ക് പത്തനംതിട്ട 
കള ക ട റേറ്റിൽവച്ച് പരസ്യ മാ യി ലേലം/ ടെണ്ടർ വഴി 
വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു . ലേലത്തിൽ പങ്കെടു 
ക്കുവാൻ താൽപ്പര്യമുള്ളവർ അന്നേദിവസം രാവിലെ 10.30 - ന് 
മുമ്പായി ടി വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് 
രശീത് വാങ്ങേണ്ട താ ണ്. നിര ത ദ വ്യം അട 
തന്ന 
സമയത്ത് തിരിച്ചറിയൽ രേഖ കർശനമായും ഹാജരാക്കേണ്ടതാണ്. 
വാഹ ന ങ്ങൾ ടെൻണ്ടർ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 
മുൻകൂട്ടി സീൽചെയ്ത ടെണ്ട റു കൾ ജില്ലാ കളക്ടർ, 
പത്തനംതിട്ട എന്ന വിലാസത്തിൽ 7 - 1- 2014 വൈകുന്നേരം 
3 മണിക്കകം ടി ഓഫീസിൽ ലഭിക്കത്തക്കവിധം അയയ്ക്കേ 
ണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണി 
ക്കു ന്ന തല്ല. ടെണ്ടറുകൾ അയയ്ക്കുന്ന കവറിനുമുകളിൽ 
“വാഹനം ലേലംകൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തി 
യിരിക്കണം. 

ലേദിവസം രാവിലെ കൃത്യം 11 മണിക്ക് ലേല 
നട പടികൾ ആരം ഭി ക്കു ന്ന താ ണ് . ലേലം വിളി അവസാ 
നിച്ചാ ലു ടൻ ടെണ്ടറുകൾ തുറക്കു ന്ന തും ലേല ത്തിലോ 
ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് 


ടി വാഹനങ്ങൾ പരിശോധിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 
വാഹനം പരിശോധിക്കുന്നതിന് പത്തനംതിട്ട കളക്ടറേറ്റിലെ 
ഹുസൂർ ശിരസ്തദാരുമായി ബന്ധപ്പെടേണ്ടതാണ്. ലേലം 
സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥല 
ത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ 
ലേലം സംബന്ധിച്ച നിബന്ധനകൾ എല്ലാം ഈ ലേലത്തിനും 
ബാധകമാണ്. 


കളക്ടറേറ്റ്, 


(ഒപ്പ്) 


പത്തനംതിട്ട. 


ജില്ലാ കളക്ടർ 


